Regn . No. KERBIL / 2012/ 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

220 


Reg. No, KL / TV ( N )/634/2018-20 


POVERNMENT 


ക 


ം 
OFKERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 മേയ് 5 
5th May 2020 


വാല്യം 9 


നമ്പർ 


1195 മേടം 22 
22nd Medam 1195 


18 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 വശാഖം 15 
15th Vaisakha 1942 


PART III 
Notificationsby Heads of Departments 
Commissionerate of Land Revenue 


5th MAY 2020) 


COMMISSIONERATE OF LAND REVENUE 


3300 


MALAPPURAM DISTRICT 


Ernad Taluk 


സർട്ടിഫിക്കറ്റ് അനുവദിച്ചുതരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 
പരേതന്റെ ഭാര്യ കല്ല്യാണക്കുട്ടി, സി. എം. എന്നവർ സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ കോട്ടോപ്പാടം-3 വില്ലേജ് ആഫീസർവഴി 
അന്വേ ഷണം നടത്തിയതിൽ കുഞ്ഞിരാ മൻ നായർ, എ . 
എന്നയാൾ 28-11-2019 - ന് മരണപ്പെട്ടിട്ടുള്ളതായും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 


പരസ്യം 


(1) 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ ഇ2-10638 2019 . 

2020 ജനുവരി 13. 
ഏറനാട് താലൂക്കിൽ മഞ്ചേരി വില്ലേജിൽ പാറക്കപൊയിൽ 
വീട്ടിൽ മഞ്ചേരി പി. ഒ., മലപ്പുറം ജില്ലയിൽ താമസിച്ചിരുന്ന 
കുഞ്ഞിമുഹമ്മദ് എന്നയാൾ 18-8-2017 -ാം തീയതി മരണപ്പെട്ടി 
രിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്ന 
തിനുവേണ്ടിടിയാന്റെ മകൻ ജംഷാദ്, പി . പി., പാറക്കപ്പൊയിൽ 
എന്നയാൾ ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിന്മേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവരെ അനന്തരാവ 
കാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 


1 


കല്ല്യാണക്കുട്ടി, സി . എം . 


ഭാര്യ 


67 


2 


ധന്യ, സി . എം . 


മകൾ 


38 


3 


ദീപേഷ്, സി . എം . 


മകൻ 


36 


4 


ദിനേഷ്, സി . എം . 


32 


3 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


5 


സൗമ്യ, സി . എം . 


മകൾ 


30 


ബം 


1 


സനബ 


ഭാര്യ 


61 


2 


ജംഷാദ് 


മകൻ 


33 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നതിന് 
അവകാശസർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . കാലാ വധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


3 


ഫസീല 


മകൾ 


31 


( 5 ) 


മേൽപ്പറഞ്ഞ വ രെ ചേർത്ത് അവ കാശസർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


നമ്പർ ഡി3-2020,807,91300. 


2020 ജനുവരി 31. 


മണ്ണാർക്കാട് താലൂക്കിൽ പൊറ്റ ശ്ശേരി-1 വില്ലേജിൽ 
പിയ , സി., W /o വിജയകുമാർ, പി, പാലക്കൽ വീട്, പാലമ്പട്ട, 
പൊറ്റശ്ശേരി പി . ഒ . എന്നവർ മരണപ്പെട്ടുവെന്നും ബാങ്കിൽ 
ഹാജ രാക്കു ന്ന തി നായി അന ന്ത രാവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിച്ചുതരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
ഭർത്താവ് വിജ യ ക മാർ , 

പി . എന്ന യാൾ സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ പൊറ്റശ്ശേരി-1 വില്ലേജ് ആഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ പിയ , സി . എന്നവർ 3-8-2017 - ന് 
മരണപ്പെട്ടിട്ടുള്ളതായും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


നമ്പർ ഇ2-23212019. 

2020 ജനുവരി 10 . 
ഏറനാട് താലൂക്കിൽ നറുകര വില്ലേജിൽ ഉഷസ് പാർക്ക് 
റോഡ് വീട്ടിൽ നറുകര പി . ഒ., മലപ്പുറം ജില്ലയിൽ താമസി 
ച്ചിരുന്ന വി . എം . കൊച്ചുണ്ണിഎന്നയാൾ 27-1-2019 -ാം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ ഭാര്യ പാർവ്വതി കുട്ടി, ഉഷസ് 
പാർക്ക് റോഡ് എന്ന വർ ഈ ആഫീസിൽ സമർപ്പിച്ച 
അപേ ക്ഷ യി മൽ അന്വേഷണം നടത്തിയതിൽ 
പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടി 
രിക്കുന്നു . 


താഴ 


കമ 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബന്ധം 


നമ്പർ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


വിജയകുമാർ, പി . 


കമ 
നമ്പർ 


ഭർത്താവ് 


43 


ബന്ധം 


2 


അക്ഷയ, പി . വി . 


മകൾ 


15 


1 


പാർവ്വതി കൂട്ടി 


ഭാര്യ 


82 


3 


അനഘ, പി . വി . 


10 


2 


അനിൽ, പി . കെ . 


മകൻ 


47 


3 


43 


9 


മേൽപ്പറഞ്ഞവരാണ്പരേതയുടെ അവകാശികളെന്നതിന് 
അവകാശസർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേ ണ്ട താ ണ് . കാലാ വധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


സുനിൽ, പി . കെ . 
മേൽപ്പറഞ്ഞ വ രെ ചേർത്ത് അ വ കാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
ഏറനാട്. 

തഹശീൽദാർ. 


താലൂക്കാഫീസ്, 
മണ്ണാർക്കാട്. 


( ഒപ്പ്) 
തഹശീൽദാർ. 


84 


